GOVERNMENT 
OFKERALA 


Regn . No. KERBIL /2012/45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg . No. KLITV ( N ) 634/ 2018-20 


് 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 ജൂൺ 16 
16th June 2020 
1195 മിഥുനം 2 
2nd Mithunam 1195 


നമ്പർ 


24 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ജ്യേഷ്ഠം 26 
26th Jyaishta 1942 


PART III 


Fisheries Department 


വിജ്ഞാപനം 


പരാതികൾ ലഭിക്കാത്തപക്ഷം അപേക്ഷകന്റെ പേരിൽ 775 -ാം 
നമ്പർ ചീന വ ല യ്ക്ക് കരം ഒടു ക്കു ന്ന തിന് അ നു മ തി 
നൽകുന്നതുമാണെന്ന് ഇതിനാൽ വിജ്ഞാപനം ചെയ്തുകൊള്ളുന്നു . 


നമ്പർ ബി 861; 2019. 


2020 മാർച്ച് 12, 


ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ 
കാര്യാലയം, 
കോട്ടയം. 


( ഒപ്പ്) 
ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ. 


കോട്ടയം ജില്ലയിൽ വൈക്കം താലുക്കിൽ വടക്കേമുറി 
വില്ലേജിൽ പന മ്പു കാട് ദേശത്ത് വടക്കേ ത്തറ വീട്ടിൽ 
ഭാസ് ക രൻ 

മകൻ വിദ്യാ ധ രന് 

പിത്യ സ്വത്തായി 
ലഭിച്ചിട്ടുള്ള ഉദ യ നാ പുരം പന മ്പു കാട് 775 -ാം നമ്പർ 
ചീനവല വൈക്കം സബ് രജിസ്ട്രാർ ആഫീസിൽ 1555 / 409-410 -ാം 
നമ്പ രാ യി ര ജി സ്റ്റർ 

ചെയ്തിട്ടുള്ളതാണ്. 
ശീ . ജയൻ, പനമ്പുകാട്, വടക്കേ ത്തറ, വൈക്കം പി . ഒ. 
(മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി നമ്പർ വൈക്കം 7684 )-ന് 
കൈമാറുന്നതിന് അപേക്ഷിച്ചിട്ടുള്ളതാണ്. 


ആ യത് 


ഫിഷറീസ് സഹകരണ സംഘം രജിസ്ട്രാർ ഫിഷറീസ് 

ജോയിന്റ് ഡയറക്ടർ (ഉത്തരമേഖല) 

കോഴിക്കോടിന്റെ നടപടികമാ 
( ഹാജർ: ആർ. സന്തോഷ്കുമാർ ) 


മേൽ സാഹചര്യത്തിൽ വടക്കേത്തറ വീട്ടിൽ ഭാസ്കരൻ 
മകൻ വിദ്യാധരന്റെ 775 -ാം നമ്പർ ചീനവല ശീ . ജയൻ, 
പനമ്പുകാട്, വടക്കേത്തറ, വൈക്കം പി . ഒ. (മത്സ്യത്തൊഴിലാളി 
ക്ഷേമനിധി നമ്പർ വൈക്കം 7684 )-ന് കൈമാറ്റം ചെയ്യുന്നതിന് 
ആർക്കെ ങ്കിലും പരാതി ഉള്ളപക്ഷം ഈ വിജ്ഞാ പനം 
പ്രസിദ്ധപ്പെടുത്തി 60 ദിവസങ്ങൾക്കകം രേഖാമൂലം ഈ 
ഓഫീസിൽ അറിയിക്കേണ്ടതും നിശ്ചിത സമയപരിധിക്കുള്ളിൽ 


വിഷയം : ഫിഷറീസ് - സഹകരണം - ഫാറൂഖ് മേഖല 

ഉൾ നാ ടൻ മത്സ്യ ത്താ ഴിലാളി വിക സന 
ക്ഷേമ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 
എഫ് ( കെ .1) 153110 പവർത്തനം നിർത്തൽ 

ചെയ്ത്ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 
സൂചന :-(1) ഫിഷറി ഡെവലപ്പ്മെന്റ് ആഫീസർ ഗ്രേഡ്-1, 

വടകര അറ്റ് കോഴിക്കോടിന്റെ 23-7-2018 - ലെ 

ജനറൽ 2018-19 നമ്പർ കത്ത്. 
(2 ) ഈ ആഫീസിലെ 27-4-2019 , 27 - 8 -2019, 

16 -12 -2019 തീയതികളിലെ ഇതേ നമ്പർ 
ഉത്തരവുകൾ 


Gaz . No. 24 / 2020 /DTP (Fisheries ) . 


201 


16th JUNE 2019 ] 


IRRIGATION DEPARTMENT 


36 


(3) ഫിഷറി ഡെവലപ്പ്മെന്റ് ആഫീസർ ഗ്രേഡ്-1, 

വടകര അറ്റ് കോഴിക്കോടിന്റെ 6-2-2020- ലെ 
ജനറൽ 2018-19 (2 ) നമ്പർ കത്ത്. 


ഉത്തരവ് നമ്പർ എഫ്2175/2009 തീയതി 3-3-2020 


ക്ഷമ സഹകരണ സംഘം 


എന്നിൽ 


വ്യക്തമായിട്ടുണ്ടെന്നും സംഘം ബൈലോ, രജിസ്ട്രേഷൻ 
സർട്ടിഫിക്കറ്റ്, പാസ്ബുക്ക്തുടങ്ങിയ മറ്റ് രേഖകൾ ഒന്നും 
തന്നെ അന്വേഷണത്തിൽ ലഭ്യമായിട്ടില്ലെന്നും ആയതിനാൽ 
പുനരുജ്ജീവനത്തിന് യാതൊരു സാധ്യതയും ഇല്ലാത്ത ഈ 
സംഘം സമാപ്തീകരിച്ച് ഉത്തരവാകുന്നതിനായി പരിശോധന 
ഉദ്യോഗസ്ഥൻ ശുപാർശ സമർപ്പിച്ചിരിക്കുന്നു . 

മേൽ സാഹചര്യത്തിൽ സംഘം പുനരുജ്ജീവനത്തിന് 
യാതൊരു സാധ്യതയുമില്ല എന്ന് ബോധ്യമായതിനാൽ 1969 
കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 3 പ്രകാരം 

നിക്ഷിപ് ത മായ അധി കാരം വിനിയോഗിച്ച് 
ഫറൂഖ് മേഖല ഉൾനാടൻ മത്സ്യത്തൊഴിലാളി വികസന 

സംഘം ക്ലിപ്തം നമ്പർ എഫ് ( കെ ) 
153 | 10 -ൽ വകുപ്പ് 71 (2 ) ( ബി ) പ്രകാരം പ്രവർത്തനം 
നിർത്തൽ ചെയ്തുകൊണ്ടും, വകുപ്പ് 72 പ്രകാരം ലിക്വിഡേറ്റർ 
ആയി എഫ്. ഡി . ഒ. ഗ്രേഡ്-1, വടകര അറ്റ് കോഴിക്കോടിനെ 
നിയോഗിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 
ലിക്വി ഡേ റ്റർ ഉടൻ 

സംഘ ത്തിന്റെ 
ആസ്തികളുടെയും ബാധ്യതകളുടെയും ചുമതല ഏറ്റെടുത്ത് 
റിപ്പോർട്ട് ചെയ്യേണ്ടതും നിയമാനുസൃത കാലാവധിയായ രണ്ട് 
മാസത്തിന് ശേഷം സംഘത്തിന്റെ അവസാന സമാപീകരണ 
നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 


കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് മേഖല ഉൾനാടൻ 
മത്സ്യത്തൊഴിലാളി വികസന 
ക്ലിപ്തം നമ്പർ എഫ് ( കെ , ഐ .) 153 { 10 - ന് 13-7-2010 - ൽ 
രജിസ്ട്രേഷൻ അനുവദിച്ചുവെങ്കിലും നാളിതുവരെ യാതൊരു 
പ്രവർത്തനവും ആരംഭിച്ചിട്ടില്ല എന്നും സംഘം പ്രവർത്തനം 
പു ന രാ രം ഭി ക്കു ക യില്ല എന്നും അന്വ ഷ ണ ത്തിൽ 
വ്യക്ത മാ യിട്ടു ള്ള തി നാൽ സംഘം സമാ പ് തീ ക രിച്ച് 
ഉത്ത ര വാ കു ന്ന തി നായി സൂചന ( 1) പ്രകാരം യൂണിറ്റ് 
ഇൻസ്പെക്ടർ ശുപാർശ സമർപ്പിക്കുകയും, ആയതു പ്രകാരം 
നടപടികൾ സ്വീക രിക്കു ന്ന തിലേ ക്കായി 1969 KSC Act 
വകുപ്പ് പകാ രം 

പരി ശാ ധന 

നട ത്തു ന്ന തിന് 
എഫ്. ഡി . ഒ . ഗ്രഡ്-1, വടകര നുറ്റ് കോഴിക്കോടിനെ 
നിയോഗിച്ചു കൊണ്ട് സൂചന ( 2 ) പ്രകാരം ഉത്ത ര വാ കു 
കയുണ്ടായി. 


ക്ഷമ സഹ ക രണ 


6 5 


അ 


തന്ന 


ആയതുപകാരം സംഘത്തിൽ 1969 KSC Act വകുപ്പ് 65 
പ്രകാരം പരിശോധന നടത്തിയ റിപ്പോർട്ട് സൂചന ( 3) പ്രകാരം 
സമർപ്പിച്ചതിൽ സംഘം രജിസ്റ്റർ ചെയ്ത ശേഷം 14-12-2010- ന് 
ഒരു മുഖ്യസംഘാടക സമിതി യോഗം ചേരുക യല്ലാതെ 
നാളിതുവരെ യാതൊരുവിധ പ്രവർത്തനവും നടത്തുകയോ 

അം ഗങ്ങൾ ക്ക് പ്രവർത്തനംമുന്നോട്ടു കൊണ്ടു 
പോകുന്ന തിന് 

യാതൊരു 

താൽപര്യവും 


ഫിഷറീസ് 

( ഒപ്പ്) 
ജോയിന്റ് 

ഫിഷറീസ് സഹകരണ സംഘം രജിസ്ട്രാർ 
ഡയറക്ടരാഫീസ് 

ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ 
(ഉത്തരമേഖല), കോഴിക്കോട്. (ഉത്തരമേഖല ). 


സംഘം 


ഇല്ല എന്ന് 


202 


